Regn . No. KERBIL / 2012 /45073 
- dated 5 - 9- 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg . No. KL / TV ( N / 634/ 2015-17 


GOVERN 


കേരള 


സർകാർ 


"NMENT OF 


F KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

ചൊവ്വ 


2017 ഫെബ്രുവരി 14 
14th February 2017 

1192 കുംഭം 2 
2nd Kumbham 1192 


നമ്പർ 


Vol. VI 


No. 


Thiruvananthapuram , 

Tuesday 


1938 മാഘം 25 
25th Magha 1938 


PART I 


Notifications and Orders issued by the Government 


Law Department 


Law (H ) 


NOTIFICATIONS 


- (1) 


No. 19424/ H2/2016/Law. 

Thiruvananthapuram , 26th December 2016 . 


In exercise of the powers conferred by Section 10 (a ) 
of the Notaries Act, 1952 (Central Act 53 of 1952) the 
Government of Kerala hereby remove the name of 
Sri O . V. Sanal Kumar, Advocate, Abhayam, Mananthavady 
P . 0 ., Wayanad - 670 645 ( Notary Register No. 4/ 2000 / 
WYD ) from the Register of Notaries with effect from 
1- 1-2016 based on the request to that effect made by him . 


14th FEB , 2017). 


KERALA GAZETTE 


No. 23357/ H2/2016/Law. 

Thiruvananthapuram , 26th December 2016 . 


In exercise of the powers conferred by Section 
10 of the Notaries Act , 1952 (Central Act 53 of 1952), the 
Government of Kerala hereby remove the name of 
Sri Aravindakshan Unnithan , K ., Mangalathu Veedu, 
Thudayanoor P. O ., Kadakkal, Kollam District (Notary 
Register No . 1/2010 /KLM ) from the Register of Notaries 
with effect from 30 - 12 -2015 as he is no more. 

- (3) 


(2 ) 
നമ്പർ 12059 / എച്ച്3 / 2016 / നിയമം. 

- തിരുവനന്തപുരം, 2017 ജനുവരി 9. 
-- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്റ്റ് ) 3 - 5 - 0 വകു പ്പു കളും 19 5 6 - ലെ നോട്ട റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീ . എസ്. രങ്കനാഥൻ, അഡ്വക്കേറ്റ്, കീഴെ വീട്, 
മു നി സിപ്പൽ ആഫീസിനു സമീപം, നെടുമങ്ങാട് പി . ഒ., 
തിരുവനന്തപുരം- 695 541 എന്നയാളെ തിരുവനന്തപുരം റവന്യൂ 
ജില്ലയിൽ ഉൾപ്പെട്ട പ്രദേശത്തേക്ക് 2017 ജനുവരി മാസം 25 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ ക്കാ ല യ ള വി ലേക്ക് 

നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 30 / 97 / TVPM) ഇതിനാൽ 
പുനർ നിയമിക്കുന്നു . 

- (3) 
നമ്പർ 12061/ എച്ച്3 /2016 / നിയമം. 

തിരുവനന്തപുരം, 2017 ജനുവരി 9. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്ട്റ്റ് ) 3 - 0 5 - വകു പ്പു കളും 19 5 6 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീ . എച്ച്. രാജു , അഡ്വക്കേറ്റ്, ശാന്തി സദനം, 

കെ . സി . നമ്പർ VIII / 1975 തേവള്ളി പി . ഒ., കൊല്ലം- 691 009 
എന്നയാളെ കൊല്ലം റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട 
കൊല്ലം താലൂക്ക് പ്രദേശത്തേക്ക് 2016 ഡിസംബർ മാസം 8 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറി 
യായി ( ര ജി സ്റ്റർ നമ്പർ 15 / 97 / KLM) ഇതിനാൽ 
പുനർ നിയമിക്കുന്നു. 


No. 26124/ H2/ 2016/Law. 

Thiruvananthapuram , 3rd January 2017 . 
In exercise of the powers conferred by Section 10 (f) 
of the Notaries Act , 1952 (Central Act 53 of 1952 ) the 
Government of Kerala hereby remove the name of 
Sri A . Hariharasubramoni, Advocate, T. C . No. 40 / 179 , 
First Puthen Street, Manacaud P. O ., Thiruvananthapuram 
695 009 (Notary Register No. 3/ 2006 /TVPM ) from the 
Register of Notaries with effect from 23 - 1 - 2016 , since he 
does not get his Certificate of Practice renewed . 


By order of the Governor, 


B . G . HARINDRANATH , 

Law Secretary . 


നമ്പർ 12417/ എച്ച്3 / 2016 / നിയമം. 

തിരുവനന്തപുരം, 2017 ജനുവരി 9. 
- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 5 - o വകു പ്പു കളും 19 5 6 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീ . എ . ശ്രീരാമകൃഷ്ണൻ, അഡ്വക്കേറ്റ്, വാണിയാർ 
സ്ട്രീറ്റ് ബസാർ, തട്ട മം ഗലം പി . ഒ., ചിറ്റൂർ താലൂക്ക്, 
പാലക്കാട്-678 102 എന്നയാളെ പാലക്കാട് റവന്യൂ ജില്ലയിൽ 
ഉൾപ്പെട്ട ചിറ്റൂർ താലൂക്ക് പ്രദേശത്തേക്ക് 2017 ജനുവരി മാസം 
22 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷക്കാലയളവിലേക്ക് 

നോട്ട റിയായി (രജിസ്റ്റർ നമ്പർ 01/ 99 /PLKD ) ഇതിനാൽ 
പുനർ നിയമിക്കുന്നു . 


വിജ്ഞാപനം 


നമ്പർ 10810 / എച്ച്3/ 2016 / നിയമം. 


തിരുവനന്തപുരം, 2017 ജനുവരി 9. 


1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 0 5 - 0 വകു പ്പു കളും 19 56 - ലെ നോട്ട റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള 
സർക്കാർ, ശ്രീ . കെ . എസ്. നാരായണൻ നായർ, അഡ്വക്കേറ്റ്, 
" കീർത്തി , സ്വാതി നഗർ, കഴക്കൂട്ടം പി . ഒ., തിരുവനന്തപുരം 
695 582 എന്നയാളെ തിരുവനന്ത പുരം റവന്യൂ ജില്ലയിൽ 
ഉൾപ്പെട്ട പദേ ശ ത്തേക്ക് 22 - 2- 2017 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷ ക്കാ ല യ ള വി ലേക്ക് നോട്ട റി യായി 
( രജിസ്റ്റർ നമ്പർ 49/97 / TVPM) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


- ( 5) 
നമ്പർ 13594 / എച്ച്3 / 2016 / നിയമം. 

-- തിരുവനന്തപുരം, 2017 ജനുവരി 9. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്ട്റ്റ് ) 3 - 0 5 - വകു പ്പു കളും 19 5 6 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീ . മാത്യു സക്കറിയ , അഡ്വക്കേറ്റ്, കക്കോലിൽ 
കണ്ടത്തിൽ, കവിയൂർ പി. ഒ., തിരുവല്ല, പത്തനംതിട്ട - 689 582 
എന്നയാളെ പത്ത നം തിട്ട , കോട്ട യം , ആല പ്പുഴ റവന 
ജില്ലകളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലേക്ക് 2017 ജനുവരി മാസം 
1 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷക്കാലയളവിലേക്ക് 

നോട്ട റി യായി ( ര ജി സ്റ്റർ നമ്പർ 14 / 97 /PTA ) ഇതിനാൽ 
പുനർ നിയമിക്കുന്നു . 


14th FEB , 2017) 


KERALA GAZETTE 


- ( 6) 


നമ്പർ 13597 /എച്ച്3 /2016/ നിയമം. 

തിരുവനന്തപുരം, 2017 ജനുവരി 9. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്ട്റ്റ് ) 3 - 0 5 - വകു പ്പു കളും 19 5 6 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീമതി കെ . വി. പ്രസന്ന കുമാരി, അഡ്വക്കേറ്റ്, 

കൈവല്യം, കാവുംഭാഗം പി. ഒ., തലശ്ശേരി, കണ്ണൂർ-670 649 
എന്നവരെ കണ്ണൂർ റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട തലശ്ശേരി 
താലൂക്ക് പ്രദേശത്തേക്ക് 2017 ഫെബ്രുവരി മാസം 1 -ാം തീയതി 
മുതൽ വീണ്ടും അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി 
( രജിസ്റ്റർ നമ്പർ 6/97/KNR ) ഇതിനാൽ പുനർ നിയമിക്കുന്നു. 


| ( 10 ) 
നമ്പർ 15918 / എച്ച്3/ 2016 / നിയമം. 

- തിരുവനന്തപുരം, 2017 ജനുവരി 9. 
-- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 5 - വകു പ്പു കളും 19 56 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ , ശ്രീ . കെ . എസ്. രവി, അഡ്വക്കേറ്റ്, ലീലാലയം, 
ചാരുമൂട് പി. ഒ., മാവേലിക്കര, ആലപ്പുഴ- 690 505 എന്നയാളെ 
ആലപ്പുഴ റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട മാവേലിക്കര താലൂക്ക് 
പ്രദേശത്തേക്ക് 2017 ഫെബ്രുവരി മാസം 19 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷ ക്കാ ല യ ള വി ലേക്ക് നോട്ട റി യായി 
( രജിസ്റ്റർ നമ്പർ 17 /97 /ALPA ) ഇതിനാൽ പുനർ നിയമിക്കുന്നു. 


- (11 ) 


നമ്പർ 14126 / എച്ച്3/ 2016 / നിയമം. 

- തിരുവനന്തപുരം, 2017 ജനുവരി 9. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 0 5 -ം വകു പ്പു കളും 1956 - ലെ നോട്ട റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള 
സർക്കാർ ശ്രീ . എൻ. സി . അലിക്കോയ , അഡ്വക്കേറ്റ്, സാരംഗ്, 
ഹൗസ് നമ്പർ 3 / 2880 , വെള്ളയിൽ റോഡ്, നടക്കാവ് പി. ഒ., 

കോഴിക്കോട്-673 011 എന്നയാളെ കോഴിക്കോട് റവന്യൂ ജില്ലയിൽ 
ഉൾപ്പെട്ട കോഴിക്കോട് കോർപ്പ റേ ഷൻ പദേ ശ ത്തക്ക് 
2017 ഫെബു വരി മാസം 4 - ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷ ക്കാ ല യ ള വി ലേക്ക് നോട്ട റി യായി 
(രജിസ്റ്റർ നമ്പർ 2 / 99 / KKD ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


നമ്പർ 17506 / എച്ച്3/ 2016 / നിയമം. 

- തിരുവനന്തപുരം, 2017 ജനുവരി 9. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്റ്റ് ) 3 - 0 5 - വകു പ്പു കളും 19 5 6 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നൽകപ്പെട്ട അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, 
കേരള സർക്കാർ, ശ്രീ . എം . എസ്. ഭവദാസ്, അഡ്വക്കേറ്റ്, 
റോസ് ലാന്റ്, പുത്തൂർ പി . ഒ ., പാല ക്കാട്- 678 001 
എന്നയാളെ പാല ക്കാട് റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട 
പ്രദേശത്തേക്ക് 2017 ഫെബ്രുവരി മാസം 26 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷ ക്കാ ല യ ള വി ലേക്ക് നോട്ട റി യായി 
( രജിസ്റ്റർ നമ്പർ 02/ 99/ PLKD ) ഇതിനാൽ പുനർ നിയമിക്കുന്നു. 


- ( 12 ) 


നമ്പർ 14216/ എച്ച്3/ 2016 / നിയമം. 

- തിരുവനന്തപുരം, 2017 ജനുവരി 9. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ്) 3 - 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 
ശ്രീ. എം . അബ്ദുൾ കരീം, അഡ്വക്കേറ്റ്, ക്രെസന്റ് 30 /803, കോവൂർ, 
മെഡിക്കൽ കോളേജ് പി. ഒ., കോഴിക്കോട്- 673 008 എന്നയാളെ 
കോഴിക്കോട് റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ 
പ്രദേശത്തേക്ക് 2017 ഫെബ്രുവരി മാസം 3 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷ ക്കാ ല യ ള വി ലേക്ക് നോട്ട റി യായി 
(രജിസ്റ്റർ നമ്പർ 1/ 99 / KKD ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


നമ്പർ 9098/ എച്ച്3 / 2016/ നിയമം. 

- തിരുവനന്തപുരം, 2017 ജനുവരി 10 . 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്ട്) 3- 5 -ം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ 

ശ്രീ . റ്റി. വി. ബാബു ചെറുകര, അഡ്വക്കേറ്റ്, സി. സി. നം . 63 / 2811, 
തൃപ്തിലയിൻ, മനോരമ ജംഗ്ഷൻ, കൊച്ചി, എറണാകുളം- 682 016 
എന്നയാളെ എറണാകുളം റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട 
പ്രദേശത്തേക്ക് 2016 നവംബർ മാസം 21 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷ ക്കാ ല യ ള വി ലേക്ക് നോട്ട റി യായി 
( രജിസ്റ്റർ നമ്പർ 32 / 97 /EKM) ഇതിനാൽ പുനർ നിയമിക്കുന്നു. 


- ( 13 ) 


നമ്പർ 15271/ എച്ച്3/ 2016 / നിയമം. 

- തിരുവനന്തപുരം, 2017 ജനുവരി 9. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 0 5 -ം വകു പ്പു കളും 1956 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള 
സർക്കാർ, ശ്രീ . കെ . മനോഹരൻ, അഡ്വക്കേറ്റ്, കുറ്റിക്കാട്ട് 
ഹൗസ്, മ ന ക്കോടം, ചേന്ന മം ഗലം പി . ഒ ., 
എറണാകുളം-683 512 എന്നയാളെ എറണാകുളം റവന 
ജില്ലയിൽ ഉൾപ്പെട്ട നോർത്ത് പറവൂർ താലൂക്കിലേക്കും 
കൊച്ചി താലൂക്കിൽ ഉൾപ്പെട്ട വൈപ്പിൻ പദേ ശ ത്തേക്കും 
2017 ജനു വരി മാസം 2 0 - ാം തീയതി മുതൽ 
വീണ്ടും അഞ്ച്വർ ഷ ക്കാ ല യ ള വി ലേക്ക് നോട്ട റി യായി 
( രജിസ്റ്റർ നമ്പർ 86/97/ EKM) ഇതിനാൽ പുനർ നിയമിക്കുന്നു. 


നമ്പർ 9346/ എച്ച്3/ 2016 / നിയമം. 

- തിരുവനന്തപുരം, 2017 ജനുവരി 10 . 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്റ്റ് ) 3 - 0 5 - വകു പ്പു കളും 19 5 6 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ ശ്രീ . പി . കെ . മൂസ, അഡ്വക്കേ റ്റ് , 14 / 599 , 
ഫാൻസിസ് റോഡ്, കോഴിക്കോട്- 673 003 എന്നയാളെ 
കോഴി ക്കോട് റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട കോഴിക്കോട് 
കോർപ്പറേഷൻ പ്രദേശത്തേക്ക് 2016 നവംബർ മാസം 23 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷക്കാ ല യ ള വി ലേക്ക് 
നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 08 / 98/ KKD ) ഇതിനാൽ പുനർ 
നിയമിക്കുന്നു . 


14th FEB , 2017) 


KERALA GAZETTE 


- ( 14 ) 
നമ്പർ 11353 / എച്ച്3 / 2016 / നിയമം. 

-- തിരുവനന്തപുരം, 2017 ജനുവരി 10 . 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്റ്റ് ) 3 - 5 - വകു പ്പു കളും 1956 - ലെ നോട്ടറീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീ . വി. സുരേഷ് കുമാർ, അഡ്വക്കേറ്റ്, കെരുക്കാട്ട് 

കൊട്ടാരത്തിൽ, റാന്നി പി. ഒ., പത്തനംതിട്ട- 689 672 എന്നയാളെ 
പത്ത നം തിട്ട റവന്യു ജില്ലയിൽ ഉൾപ്പെട്ട പദേ ശ ത്തേക്ക് 
2016 ഡിസം ബർ മാസം 1 - ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷ ക്കാ ല യ ള വി ലേക്ക് നോട്ട റി യായി 
(രജിസ്റ്റർ നമ്പർ 20/ 97 /P TA) ഇതിനാൽ പുനർ നിയമിക്കുന്നു. 


(15) 


നമ്പർ 11506 / എച്ച്3 / 2016 / നിയമം. 

- തിരുവനന്തപുരം, 2017 ജനുവരി 10 . 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 5 - വകു പ്പു കളും 1956 - ലെ നോട്ട റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ , ശ്രീ . ജെജി ഇട്ടൻ, അഡ്വക്കേറ്റ്, ചതു രുതിൽ 
ഹൗസ്, കറ്റക്കര, വെസ്റ്റ് റോഡ്, കെ . കെ . റോഡ്, കലൂർ, 

കൊച്ചി, എറണാകുളം- 682 017 എന്നയാളെ എറണാകുളം 
റവന്യു ജില്ലയിൽ ഉൾപ്പെട്ട കൊച്ചി കോർപ്പറേഷൻ 
പ്രദേശത്തേക്ക് 2016 ഡിസംബർ മാസം 11 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷ ക്കാ ല യ ള വി ലേക്ക് നോട്ട റി യായി 
(രജിസ്റ്റർ നമ്പർ 50 / 97 / EKM) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


- ( 16 ) 
നമ്പർ 12058/എച്ച്3 / 2016/ നിയമം. 

- തിരുവനന്തപുരം, 2017 ജനുവരി 10. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 0 5 - വകു പ്പു കളും 19 5 6 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ , ശ്രീ . കെ . മോഹ ന ച ന്ദൻ, അഡ്വ ക്കേ റ്റ് , 
റ്റി . സി . 4 / 846 , “ ക ഷ് , ക വ ടി യാർ പി . ഒ., 
തിരു വ ന ന്തപുരം-695 003 എന്നയാളെ തിരു വ ന ന്തപുരം 
റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട പ്രദേശത്തേക്ക് 2017 ജനുവരി മാസം 
24 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷക്കാലയളവിലേക്ക് 

നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 31 / 97 / TVPM) ഇതിനാൽ 
പുനർ നിയമിക്കുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ബി. ജി. ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


40 


